Regn . No . KERBIL / 2012 / 45073 

dated 5 -9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg . No . രജി. നമ്പർ 
KL/TV ( N )/ 634/2012 -14 


ക 
OVERNM 


രള സർക 


ക്കാർ 


VMENT OF 


KERAL 


KERALA GAZETTE 

കേരള ഗസററ് 


PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


1 


Vol. II 
വാല്യം 2 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


15th January 2013 

2013 ജനുവരി 15 
25th Pousha 1934 
1934 പൌഷം 25 


നമ്പർ 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 


- മറ്റു വ്യവസ്ഥകൾ 


നമ്പർ ജി. ഡബ്ലിയു . പി . കെ ./ 1411 /2012 . 2012 ഡിസംബർ 24 . 

- കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജല വകുപ്പ്, പാലക്കാട് 
ജില്ലാ ആഫീസർ താഴെ പറയുന്ന പ്രവൃത്തിക്ക് പരിചയ സമ്പ 
ന്നരായ പരസ്യബോർഡ് നിർമ്മാണ കമ്പനികളിൽ നിന്നും 
പവ്യ ത്തിയുടെ പേരെഴുതി മുദ്രവച്ച ക വ റു ക ളിൽ 
മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും - 13 / 2012 - 13 - - 
ഭൂജല അതോറിറ്റിയുടെ പരസ്യബോർഡ് മൂന്നെണ്ണം ഇരുമ്പ് 
ചാനൽ, ആങ്ക്ളയർ, ഷീറ്റുകൾ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച് 
എഴുതി തയ്യാറാക്കി 2.8mx 1. 6m വലിപ്പത്തിൽ പാലക്കാട് 
ജില്ലയിലെ തൃത്താല , പട്ടാമ്പി, മലമ്പുഴ എന്നീ ബ്ലോക്കുകളിൽ 
ഇരുമ്പുകാലിൽ കോൺക്രീറ്റിൽ ഉറപ്പിച്ച് പെയിന്റിംഗ് 
തുടങ്ങിയ പ്രവൃത്തികൾ ചെയ്യുന്നതിന്. 

അടങ്കൽ തുക - 43, 500. 
നിരതദ്രവ്യം - 1,100. 
ദർഘാസ് ഫോറത്തിന്റെ വില - 300 + വാറ്റ്. 

ദർഘാസ് വിൽപ്പനയുടെ തീയതിയും സമയവും 23 -1- 2013, 
1 മണി വരെ. 

- ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും 23 -1 - 2013 , 3 മണി വരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
23 - 1- 2013 , 4 മണി. 

കാലാവധി - 1 മാസം. 


- 1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 

വകുപ്പ്, മുനിസിപ്പൽ ടി. ബി . കോംപ്ലക്സ്, പാലക്കാട് 
എന്ന വിലാ സ ത്തിൽ മുകളിൽ സൂ ചി പ്പിച്ച് 
സമയത്തിന് മുമ്പ് ലഭിക്കേണ്ടതാണ്. 
പൂരിപ്പിച്ച ദർഘാസിനോടൊപ്പം കേരള സർക്കാരിന്റെ 
- 100 മുദ്ര പത്രത്തിൽ ഒരു പ്രാഥമിക ഉടമ്പടി 

വയ്ക്കേണ്ടതാണ്. 
- 3. പ്രവൃത്തി സംബ ന്ധിച്ച കൂടു തൽ വി വ ര ങ്ങൾ 

പ്രവൃത്തി സമയങ്ങളിൽ പാലക്കാടുള്ള ഓഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. 
4. സർക്കാർ ടെണ്ടറുകളെ സംബന്ധിക്കുന്ന എല്ലാ 
- നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
5. ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടു 

ക്കു ന്നതിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 

നിക്ഷിപ്തമായിരിക്കും. 
- 6. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവുദിവസമാകുകയാ 

ണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽപറഞ്ഞ 
അതേ സമയത്ത്തന്നെ ദർഘാസുകൾ തുറക്കുന്ന 
തായിരിക്കും. 


ജില്ലാ ഓഫീസ്, 
ഭൂജല വകുപ്പ്, മുനിസിപ്പൽ ടി. ബി . 
കോംപ്ലക്സ് , പാലക്കാട്- 14 . 


- ( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


